Government of Kerala 
കേരള സർക്കാർ 

2010 


Reg. No. രജി. നമ്പർ 
KL/TV ( N )/12/ 2009 -2011 


- 


--- 


- 


RNMENT 


ERAL 


pa 


CAT OF KE 
19 J 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


THIRUVANANTHAPURAM , TUESDAY 


No . 


| 13th April 2010 

2010 ഏപ്രിൽ 13 
23rd Chaithra 1932 
| 1932 ചൈതം 23 


വാല്യം 55 


തിരുവനന്തപുരം, ചൊവ് 


നമ്പർ 


PART III 
Notifications by Heads of Departments 

Agriculture Department 


ലഘു ദർഘാസ് പരസ്യം 


നമ്പർ ഇ . ഇ . ( 2) 358 / 2010 . 

2010 മാർച്ച് 20. 
- കേരള ഗവർണ്ണർക്കു വേണ്ടി ഉത്തര മേഖല ക്യഷി 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, കോഴിക്കോട് താഴെ പറയുന്ന 
പ്രവർത്തിക്ക് നിശ്ചിത യോഗ്യതയുള്ള പൊതുമരാമത്ത്/ ജലവിഭവ 
വകു പ്പിലെ അംഗീകൃത കരാ റു കാ രിൽ നിന്നും മത്സര 
സ്വഭാവമുള്ള പ്രവർത്തിയുടെ പേരെഴുതി മുദ്രവച്ച കവറുകളിൽ 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ 28 -4- 2010 - ന് 
പകൽ മൂന്നുമണി വരെ സ്വീകരിക്കുന്നതും അന്നേ ദിവസം 3.30 
മണിക്ക് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ അദ്ദേഹം അധികാര 

പ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോഅപ്പോൾ സന്നിഹിതരായിട്ടുള്ള 
ദർഘാസുകാരുടെയോ അവരുടെ പ്രതിനിധികളുടെയോ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. ഏതെങ്കിലും കാരണവശാൽ 
ടി ദിവസം പൊതു ഒഴിവ് പ്രഖ്യാപിക്കപ്പെട്ടാൽ അടുത്ത 
പ്രവർത്തി ദിവസം മുകളിൽ പറഞ്ഞ വ്യവ സ്ഥ യിലും 
സമയത്തും ദർഘാസുകൾ സ്വീകരിക്കുന്നതും തുറക്കുന്നതു 
മായിരിക്കും. 

- ദർഘാസ് നമ്പരും പ്രവർത്തിയുടെ പേരും അടങ്കൽ 
തുകയും ഇഇ (2) 358/2010- കണ്ണൂർ ജില്ലയിലെ മുഴക്കുന്ന് ഗ്രാമ 
പഞ്ചായത്തിലെ ഗുണ്ടിക - കടുക്കാപ്പാലം പാടശേഖരത്തിന്റെ തോട് 
പാർശ്വ ഭിത്തി കെ ട്ടൽ, ടില്ലർ പാത്ത്, വി . സി . ബി . 
നിർമ്മാണം - രൂപ 59 ,21, 000. 


നിരതദ്രവ്യം രൂപ 50, 000. 
ദർഘാസ് പ്രമാണത്തിന്റെ വില - രൂപ 8,900 + നികുതി. 
പ്രവർത്തി ചെയ്തു തീർക്കേണ്ട കാലാവധി- 9 മാസം. 

ദർഘാസ് പ്രമാണങ്ങളും മറ്റു വിവരങ്ങളും താഴെ ഒപ്പുവച്ച 
ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽനിന്നും 28 - 4 - 2010 ഉച്ചയ്ക്ക് 1 
മണിവരെ എല്ലാ പ്രവർത്തി ദിവസങ്ങളിലും ലഭിക്കുന്നതാണ്. 
ദർഘാസ് പ്രമാണത്തിന്റെ വില പണമായി അടച്ച് രേഖാമൂലം 
ആവശ്യപ്പെട്ടാൽ ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാണങ്ങൾ 
മേൽപ്പറഞ്ഞ അംഗീകൃത കരാറുകാർക്ക് മാത്രം ലഭിക്കുന്നതും 
അവ അന്യോന്യം കൈമാറുവാൻ പാടില്ലാത്തതുമാകുന്നു . 
ദർഘാസ് പ്രമാണത്തിന്റെ വില യാതൊരു കാരണവശാലും 
മടക്കികൊടുക്കുന്നതല്ല . അംഗീകൃത ബാങ്കിൽ നിന്നും എക്സി 
ക്യൂട്ടീവ് എഞ്ചിനീയർ (കൃഷി), കോഴിക്കോടിന്റെ പേരിൽ അടച്ച 
നിശ്ചിത തുകയുടെ ബാങ്ക് ഡ്രാഫ്റ്റ്/ ഏണസ്റ്റ് മണി ഡെപ്പോ 
സിറ്റ് ദർഘാസിനോടൊപ്പം നിരതദ്രവ്യമായി സമർപ്പിക്കേണ്ടതാണ്. 
ഈ ജോലിക്ക് ദർഘാസ് സമർപ്പിക്കുമ്പോൾ 50 രൂപ മുദ്രപ്രത 
ത്തിൽ ഒരു പ്രിലിമിനറി എഗ്രിമെന്റ് കൂടി വയ്ക്കേണ്ടതാണ്. 
ദർഘാസുകളെ സംബന്ധിച്ചുള്ള എല്ലാ സർക്കാർ നിബന്ധന 
കളും നിയമങ്ങളും ഇതിനും ബാധകമാണ്. 


കൃഷിഎക്സിക്യൂട്ടീവ്എഞ്ചിനീയർ, 
റീജിയണൽ ഓഫീസ്, 
പുതിയറ പി. ഒ., കോഴിക്കോട്. 


- ( ഒപ്പ്) 
എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ (കൃഷി). 


